Kerala Gazette No. 17 dated 27th April 2021 . 

. 


PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


പുനലുർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ : ബി . ശശികുമാർ ) 


നമ്പർ എഫ് -7587 2021 . 


2021 മാർച്ച് 24 . 


വിഷയം : -ഭൂമിയുടെ ന്യായവില -- പുനലൂർ സബ് ഡിവിഷൻ പത്തനാപുരം താലൂക്ക് , പത്തനാപുരം വില്ലേജ് - അപാകത 

പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ എൽ . എ3-54647 -ാം നമ്പർ പരിപ്രതം . 
( 3 ) പത്തനാപുരം വില്ലേജിൽ നടുക്കുന്ന് മുറിയിൽ എം . പി . ഹൗസിൽ ശ്രീ . ബേബിറാണി സമർപ്പിച്ച അപേക്ഷ . 
( 4 ) പത്തനാപുരം തഹശീൽദാരുടെ 15-12-2020 , 19-2-2021 എന്നീ തീയതികളിലെ ബി6-6596 2020-21 -ാം നമ്പർ 

റിപ്പോർട്ടുകൾ . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശ വസ്തു വിന്റെ ക്ലാസിഫിക്കേഷനും വിലയും നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടില്ലാത്തത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 
( പസ്തു ത അപേ ക്ഷ യിൽ 

സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാ ന ത്തിലും സൂചന ( 2 } പകാ ര രമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അവ യ് നു സൃ തമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


6-3-2010 - ല 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


സർവെ 

പുനർ 
സബ് വിജ്ഞാപനത്തിലെ 

നിർണ്ണയിച്ച 
ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ 

വിലയും 


താലുക്ക് 


പുനർ 
നിർണ്ണയിച്ച് 
വില ( ആർ . 
ഒന്നിന് 
₹ 


പത്തനാപുരം പത്തനാപുരം 


465/1/13/17 


Residential 


75,000 


ശീ . ബേബിറാണി , 
( എം . പി . ഹൗസ് , 


plot with 


പത്തനാപുരം , 


PrivatRoad 


Access 


നടുക്കുന്ന് , 
പത്തനാപുരം ) -ൽ 
നിന്നും കോട്ടൻ ഹിൽസ് 

ഹൈറ്റ്സ് I - C , 
വഴുതക്കാട് , തൈക്കാട് , 
തിരുവനന്തപുരം 


റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 


( ഒപ്പ് ) 
റവന്യൂ ഡിവിഷണൽ ആഫീസർ . 


കാര്യാലയം , പുനലൂർ . 


Gaz , No. 17 / 2021 / DTP CLR - Fair Value , 


297 


2 


THRISSUR DISTRICT 


FORM ' A ' 


[ See Rule 41 


NOTIFICATIONS 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 


Act , 1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 


serial number , in respect of the land situated in the Survey / Re - survey numbers of the Village and Taluk mentioned against 


each , shall be as shown against it in Column ( 11 ) thereof . 


No. B4-964 / 2021 / K.Dis . 


25th February 2021 . 


SCHEDULE 


District — Thrissur . 


Taluk - Kodungallur . 


Village - Perinjanam . 


Sl . 


Sy . 


Sub 


Re - Survey 


Fair 


No. No. 


Div . 


Block 


Re - Survey Re - Survey Panchayath / Name of 

Name & Classi 
No. Sub division Municipality / Local Body / No. of fication 

No. 

Corporation Panchayath / Ward by use 


Value 


No. 


per Are 


Municipality / 


( as per 


Corporation 


Gazette 


Notification 


on 6-3-2010 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


129 


4 


Panchayath 


Perinjanam 


( 1 ) Residential 


38.000 


Grama 


plot with 


Panchayath 


Pan./Mun./ 


Corp. road 


access . 


( 2 ) Residence 


33,000 


plot with 


Private 


road access . 


( 3 ) Residence 


30,000 


plot without 


Vehicular 


access . 


298 


3 


( 2 ) 


No. B4-2431 / 2021 / K.Dis . 


6th March 


21 . 


SCHEDULE 


District — Thrissur . 


Taluk — Chalakkudy . 


Village - Meloor . 


Si . 


Sub 


Sy . 
No. 


Re - Survey 

Block 


No. 


Div . 


No. 


per Are 


Re - Survey Re - Survey Panchayath / Name of Name & Classi- Fair 
No. Sub division Municipality / Local Body / No. of fication Value 

No. Corporation Panchayath / Ward by use 

Municipality / 
Corporation 

Gazette 
Notification 
on 6-3-2010 ) 


( as per 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


995 


Panchayath 


Melur 


VI 


75,000 


Residential 
plot with 
PWD 


road access 


( 3 ) 


No. 34-3741 / 2021 / K.Dis . 


6th March 2021 . 


SCHEDULE 


District - Thrissur . 


Taluk — Mukundapuram 


Village – Irinjalakkuda . 


Si . 


Sub 


Sy . 
No. 


Re - Survey 

Block 


No. 


Div . 


No. 


per Are 


Re - Survey Re - Survey Panchayath / Name of Name & Classi- Fair 
No. Sub division Municipality / Local Body / No. of fication Value 
No. Corporation Panchayath / Ward by use 

Municipality / 
Corporation 

Gazette 
Notification 
on 6-3-2010 ) 


( as per 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


427 


6 


.. 


Municipality 


Irinjalakkuda 


11,00,000 


: 


Residential 
plot with 
PWD road 


access . 


2 


427 


6 


Residence 


11,00,000 


22 


99 


plot with 


M. Road 


access . 


3 


9,00,000 


99 


99 


22 


99 


Residence 
plot with 
Private 


road access . 


4 


6,00,000 


99 


99 


29 


99 


Residence 
plot without 


Road access . 


299 


4 


( 4 ) 


No. 34-3583 / 2021 / K.Dis . 


8th March 2021 . 


SCHEDULE 


District — Thrissur . 


Taluk — Mukundapuram . 


Village - Amballur . 


Sub 


SI . Sy . 
No. No. 


Re - Survey 

Block 


Div . 


No. 


per Are 


Re - Survey Re - Survey Panchayath / Name of Name & Classi- Fair 
No. Sub division Municipality / Local Body / No. of fication Value 
No. Corporation Panchayath / Ward by use 

Municipality / 
Corporation 

Gazette 
Notification 
on 6-3-2010 ) 


( as per 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 10 ) 


( 11 ) 


1 


1612 


1 


Panchayath 


Alagappanagar 9 

Grama 
Panchayath 


( 1 ) Residential 30.000 

plot with 
Panchayath 
Road access . 


20,000 


( 2 ) Residence 

plot with 


Private 


Road access . 


15,000 


( 3 ) Residence 

plot without 


Road access . 


( 5 ) 


No. B4-3903 / 2021 / K.Dis . 


23rd March 2021 . 


SCHEDULE 


District Thrissur . 


Taluk — Chalakkudy . 


Village - Vadakkumbagam . 


Sl . Sy . 


Sub 


Re - Survey 

Block 


No. 


No. 


Div . 


No. 


per Are 


Re - Survey Re - Survey Panchayath / Name of Name & Classi- Fair 
No. Sub division Municipality / Local Body / No. of fication Value 
No. Corporation Panchayath / Ward by use 

Municipality / 
Corporation 

Gazette 
Notification 
on 6-3-2010 ) 


( as per 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


594 


4 


Panchayath 


Mala 


Residential 


20,000 


plot with 
Panchayath 


Road access 


Revenue Divisional Office , 
Irinjalakkuda . 


( Sd . ) 
Revenue Divisional Officer . 


300 


5 


PALAKKAD DISTRICT 


FORM ' C ' 


[ See Rule 5 ( 81 


NOTIFICATIONS 


( 1 ) 


No. DCPKD / 3000 / 2018 / D4 . 


23rd March 2021 . 


Whereas , it is expedient to publish a notification showing revised value of land as required under Section 28A of 
the Kerala Stamp Act , 1959 read with Sub - rule ( 8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 
1955 , the fair value of the land in Pudur Grama Panchayat , Pre . Survey No. 217 / Part , Pudur Village , Pudur Desom , 
Mannarkkad Taluk of the Palakkad District is hereby fixed finally as shown in the Schedule hereto : 


SCHEDULE 


Name of 


Fair Value 


Name of Name of Village and 
Taluk 

Survey No. with 
Sub Division No. 


District 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Ward 


of the land 
already fixed 

( per Are ) 


Revised fair 
value of land 
( per Are ) 

₹ Z 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


Palakkad Mannarkkad 


Pudur 


Pudur 


4 


Gardern 


25.000 


15.500 


Grama Panchayath 


Land with 


Village , 
Prel . Survey 
No. 217 / Part 


Road Access 


( 2 ) 


No. DCPKD / 6071 / 2020 / D4 . 


23rd March 2021 . 


Whereas , it is expedient to publish a notification showing revised value of land as required under Section 28A of 
the Kerala Stamp Act , 1959 read with Sub - rule ( 8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 
1955 , the fair value of the land in Kollengode Gramapanchayat Block No. 14 , Re Survey No. 286/4 ( Old Survey 
No. 205A / 3A ) Kollengode 1 Village , Kizhakkethara Desom , Chittur Taluk of the Palakkad District is hereby fixed finally 
as shown in the Schedule hereto : 


SCHEDULE 


Fair Value 


Name of 
District 


Name of Name of Village and 
Taluk 

Survey No. with 
Sub Division No. 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Ward 


of the land 
already fixed 

( per Are ) 


Revised fair 
value of land 
( Per Are ) 

₹ 


₹ 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


Palakkad 


Chittur 


Wet Land 


35,000 


12,000 


Kollengod 

Grama 
Panchayath 


Kollengod - 1 
Village , 
Re - Survey 
No. 286/4 , 
( Old Survey 
No. 205A / 3A ) 


Collectorate , 


( Sd . ) 
District Collector . 


Palakkad . 


Gaz , No. 17 / 2021 / DTP CLR - Fair Value , 


301 


6 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ : കെ . എം . അബ്ദുൾ നാസ്സർ ) 


( 1 ) 


നമ്പർ ജെ - 1-2442019 . 


2021 മാർച്ച് 24 . 


വിഷയം :- കേരള മുദ്രപത്ര നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ടുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 


സൂചന : - ( 1 ) ശ്രീമതി അഫത്ത് w / o മുഹമ്മദ് അഷറഫ് , പടിയത്ത് വീട് , കൽപകഞ്ചേരി എന്നവരുടെ 20-8-2019 


തീയതിയിലെ അപേക്ഷ . 


( 2 ) തിരൂർ ( ഭൂരേഖ ) തഹശീൽദാരുടെ 20-11-2020 -ാം തീയതിയിലെ സി5-12055 / 2019 -ാം നമ്പർ റിപ്പോർട്ട് . 


( 3 ) കൽപ്പകഞ്ചേരി വില്ലേജ് ഓഫീസറുടെ 271/2019 , 20/2020 തീയതി 29-1-2020 , 50/2020 , 100/2020 തീയതി 9-3-2020 


നമ്പർ റിപ്പോർട്ടുകൾ . 


കൽപ്പകഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിലെ 149/1985 നമ്പർ ജന്മം , കാണം എന്നീ അവകാശങ്ങളോടുകൂടി ഭാഗപ്രത 
ആധാരപ്രകാരം അപേക്ഷകയുടെ പിതാവായ കള്ളിയത്ത് കുഞ്ഞിമൊയ്തീൻ കുട്ടി എന്നവർക്ക് ഭാഗിച്ച് വേർതിരിച്ച് കൈവശം 
കിട്ടി യതും 3381 { 2015 -ാം നമ്പർ ജന്മം തീരു ഭാഗ പ്രതം ആധാര പ്രകാരം 5 -ാം നമ്പരായി ( ശീമതി അ ഫ് സത്ത് 
w / o മുഹമ്മദ് അഷറഫ് , പടിയത്ത് വീട് എന്ന വർക്ക് ഭാഗിച്ചു കിട്ടി കൈവശം വച്ച് വരുന്നതുമായ തിരൂർ താലൂക്കിൽ 
കൽപ്പകഞ്ചേരി വില്ലേജിൽ പറവന്നൂർ ദേശത്ത് റി . സ . 542 / 9 - ൽ പെട്ട 8.10 ആർ സ്ഥലത്തിന്റെ ന്യായവില നിശ്ചയിക്കുന്നതിനായി 
സൂചന ( 1 ) പ്രകാരം ശ്രീമതി അഫ്സത്ത് w / o മുഹമ്മദ് അഷറഫ് എന്നവർ അപേക്ഷിച്ചിരുന്നു . 


സൂചന ( 2 ) പ്രകാരമുള്ള റിപ്പോർട്ടിൽ കൽപ്പകഞ്ചേരി വില്ലേജ് ഓഫീസറുടേയും ചാർജ്ജ് ഓഫീസറുടേയും അന്വേഷണത്തിൽ 
അപേക്ഷക്കാസ്പദമായ ഭൂമി കൽപ്പകഞ്ചേരി വില്ലേജിൽ പറവന്നൂർ ദേശത്ത് റി . സ . 542 } 9 - ൽ പാറക്കൽ - കുട്ടികളത്താണി റോഡിൽ 
നിന്നും നെല്ലുകുത്തിയിലേക്കുള്ള റോഡിന്റെ സുമാർ 100 മീറ്റർ അകലെ കിടക്കുന്നതുമായ ഭൂമിയാണ് . ടി സ്ഥലത്തേക്ക് നടവഴി 
മാത്രമേയുള്ളൂ . ടി സ്ഥലം നഞ്ച തരത്തിൽ പെട്ടതും തെക്ക് ഭാഗം തോടും മറ്റു മൂന്നു വശങ്ങളിൽ നഞ്ച തരത്തിൽപ്പെട്ട തെങ്ങിൻ 


പറമ്പുമാണ് . അപേക്ഷാ ഭൂമിയുടെ അതിർത്തി സംബന്ധിച്ച വിവരങ്ങൾ താഴെ പറയും പ്രകാരമാണ് . 


വടക്ക് - റീ . സ . 543/1 ന്യായവില ? 18,150 


തെക്ക് - റീ . സ . 542 110 ന്യായവില ? 18,150 


കിഴക്ക് - റീ . സ . 543/2 ന്യായവില ? 18 , 150 


പടിഞ്ഞാറ് - റീ . സ . 542/8 ന്യായവില ? 18,150 


അപേക്ഷകയുടെ ഭൂമി ന്യായവില രജിസ്റ്ററിൽ ചേർക്കുവാൻ വിട്ടുപോയിട്ടുള്ളതാണ് . സമീപ സർവ്വേ നമ്പറുകളായ 
റീ . സ . 543 { 2 , 543 { 1 , 542 18 , 542 { 10 എന്നിവയ്ക്ക് ആറൊന്നിന് ? 18,150 നിരക്കിലാണ് ന്യായവില പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത് . 
സമാനമായ ഭൂമികൾ തന്നെ യാ ണ് ചുറ്റും കിടക്കുന്ന ത് . ആയതിനാൽ 5431 , 2 , 542 { 8 , 10 എന്നിവയുടെ പ്രഖ്യാപിത 
ന്യായവില ? 18,150 ( പുതുക്കിയ ന്യായവില ? 20,000 ) തന്നെ അപേക്ഷാ ഭൂമിക്കും നിശ്ചയിക്കാവുന്നതാണെന്നും തിരൂർ ഭൂ - രേഖ ) 


തഹശീൽദാർ റിപ്പോർട്ടു ചെയ്തിട്ടുണ്ട് . അപേക്ഷക്കാസ്പദമായ റി , സ . 54219 - ൽപ്പെട്ട ഭൂമി പൊന്നും വിലക്കെടുത്ത ഭൂമിയിലോ , 


മിച്ച് ഭൂമിയിലോ , പുറമ്പോക്കിലോ , നി . കെ . ഭൂമിയിലോ , ഗവൺമെന്റ് ഭൂമിയിലോ , ആദിവാസികൾക്കുള്ള ഭൂമിയിലോ , 


ദേവസ്വത്തിലോ ഉൾപ്പെട്ടുവരുന്നതല്ല . 


മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക് , കൽപകഞ്ചേരി വില്ലേജ് , പറവന്നൂർ ദേശം , റി . സ . 542 / 9 - ൽപ്പെട്ട ഭൂമി “ Wet Land ' ' 
എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 20,000 ( ഇരുപതിനായിരം രൂപ മാത്രം ) ( പുതുക്കിയത് ) ന്യായ വില 


നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


302 


7 


FORMA 


[ See Rule 41 


NOTIFICATION 


No. J1-244 / 2019 . 


24th March 2021 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act , 1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value Land ) Rules , 1995 , the fair value fixed for the land 
in the Survey No. 542/9 of Kalpakancheri Village Tirur Taluk of the Malappuram District is hereby fixed as shown in the 
schedule thereto : 


SCHEDULE 


District - Malappuram . 


Taluk — Tirur . 


Village — Kalpakancheri . 


Name of 
District 


Name of 
Taluk 


Name of Village and 

Survey No. with 
Sub Division No. 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Ward 


Fair Value 

of the land 
already fixed 


per Are 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


Malappuram 


Tirur 


Panchayath 


Wet Land 


. 


20,000 per Are 


Kalpakancheri 

Village 
Sy . No. 
542/9 


Revenue Divisional Office , 
Tirur . 


( Sd . ) 
Revenue Divisional Officer . 


303 


